Governmentof Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12 /2009 - 2011 


| ന 


GOVERN 


: 


സ 
TENT OF 


नन्यानव 





KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th June 2009 

2009 ജൂൺ 9 
19th Jyaishta 1931 
1931 ജ്യേഷ്ഠം 19 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


പെരിയാർ ടൈഗർ റിസർവ്വ്, വെസ്റ്റ് ഡിവിഷൻ, പീരുമേട് 


പട്ടിക 


- പുനർ ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എ2- 1/ 2008 . 


2009 മേയ് 19 . 


പെരിയാർ ടൈഗർ റിസർവ്വ്, വെസ്റ്റ് ഡിവി ഷ നിൽ 
ഉപയോഗത്തിലിരുന്നതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ 
സർക്കാർ വാഹനം ലേലം കൊള്ളു ന്ന തിന് താൽ പര്യ 
മു ള്ള വ രിൽ നിന്നും മുദ്രവച്ച ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . പൂരിപ്പിച്ചതും മുദ്രവെച്ചതുമായ ദർഘാസുകൾ 
നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 2009 ജൂൺ മാസം 25 -ാം 
തീയതി പകൽ 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേദിവസം പകൽ 3. 30 - ന് അപ്പോൾ 
ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡെപ്യൂട്ടി 
ഡയ റ ക ട റോ ( പ രി യാർ വെസ്റ്റ് ഡിവി ഷൻ) അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഡിവിഷൻ 
ആ ഫീസിൽ വച്ച് വാഹനം പര സ്യ മായി ലേലം 
ചെയ്യു ന്ന തും തുടർന്ന് ദർഘാ സു കൾ തുറ ക്കു ന്ന തു 
മായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് ദിവസം പകൽ 
12 മണിവരെ നിശ്ചിത വിലയും നികുതിയും അടച്ചാൽ ഈ 
ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 
പരി യാർ വെസ്റ്റ് ഡിവി ഷൻ ഡെ പട്ടി ഡയറക്ടറുടെ 
ആഫീസിൽ ഓഫീസ് സമയങ്ങളിൽ അന്വേഷിക്കേണ്ടതാണ്. 
ദർഘാസ് ദിവസം പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്ക 
പ്പെട്ടാൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സ്ഥലത്തും 
സമയത്തും ലേലം നടത്തുന്നതാണ്. 


വാഹനത്തിന്റെ വിവരം മാരുതി ജിപ്സി 1996 മോഡൽ 

No. KL -01 - K - 3372 . 
വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- പെരിയാർ വെസ്റ്റ് 

ഡിവിഷൻ ആഫീസ് കോംപൗണ്ട്, പീരുമേട്. 
നിരതദ്രവ്യം - രൂപ 1,000 . 
ദർഘാസ് ഫോറ ത്തിന്റെ വില - രൂപ 300 + വാറ്റ് 
(വിൽപ്പനനികുതി). 

- നിബന്ധനകൾ 
1. താൽപ്പര്യമുള്ളവർക്ക് പട്ടികയിൽ പറയുന്ന സ്ഥലത്ത് 

സൂക്ഷിച്ചിരിക്കുന്ന വാഹനം ബന്ധപ്പെട്ട ആഫീസറുടെ 
അനുവാദത്തോടെ പരിശോധിച്ച് ഗുണനിലവാരം ബോദ്ധ്യ 
പ്പെടാ വു ന്ന താ ണ്. ലേല ത്തിനുശേഷം നല് പാ തിക്ക് 
സംബ ന്ധിച്ച് ഉന്നയിക്കുന്ന യാതൊരു പരാതികളും 
പരിഗണിക്കുന്നതല്ല. 
- ദർഘാസുകൾ ആവ ശ്യ മു ള്ള വർ അവരെ തിരിച്ചറി 
യു ന്ന തിന് തെര ഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട 
വില്ലേജാഫീസറോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്/ 

സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
3. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഈ ഓഫീസിൽ 

ഒടുക്കേണ്ടതാണ്. 
4. ലേല ദർഘാസിൽ പരിഗണിക്കപ്പെടാത്തവരുടെ നിരതദ്രവ്യം 

അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതാണ്. 


Gaz . No. 23 /2009/DTP . (Forest). 


236 


KERALA GAZETTE 


[PART III 


5 . കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ മേലധികാരത്തി 9, 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും 
ലേക്ക് അയയ്ക്കുന്നതും മറ്റു ദർഘാസുകാർ നൽകിയ 

അടച്ച് നീക്കം ചെയ് തി ല്ലെ ങ്കിൽ ദർഘാ സു കാരൻ 
നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 

ആ വ ശ്യ പ്പെ ടുന്നപക്ഷം മറ്റൊരു 15 ദിവസംകൂടി 
6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ സംഖ്യയ്ക്ക് 12 ശതമാനം പലിശയും ദിവസം 20 രൂപ 
ദർ ഘാസ് സംഖ്യയുടെ 50 ശതമാനം ( നിരതദവ്യം 

നിര ക്കിൽ ഇരുപ്പു വാട ക യും വസൂലാക്കി 
ഉൾപ്പെടെ) അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതാണ്. ദർഘാസ് 

അനു വാദിക്കുന്ന താ യി രിക്കും. ഇതിനുശേഷം അവധി 
സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ കുറവ്ആണെങ്കിൽ കൂടു 
തൽ അടച്ച തുക വിജയിയായ ദർഘാസുകാരന് ദർഘാസ് 

അനുവദിക്കുന്നതല്ല. ഇപ്രകാരം വീഴ്ചവരുത്തിയ ദർഘാസു 
തുറക്കുന്ന ദിവസം തന്നെ തിരികെ നൽകുന്നതാണ്. 

കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ലേലത്തിലോ ടെണ്ടർ 

അടിസ്ഥാനത്തിലോ വിൽക്കുന്നതും ദർഘാസുകാരൻ 
7 . ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അംഗീകാരത്തിന് 
വിധേയമായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനുള്ള 

അടച്ച തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമായിരിക്കും. 
പൂർണ്ണ അ ധി കാ രം ബന്ധ പ്പെട്ട ഉദ്യോ ഗ സ നിൽ 
നിക്ഷിപ്തമായിരിക്കും. 

( ഒപ്പ്) 
8. ദർഘാ സു കൾ അംഗീകരിച്ച തായി അറിയിപ്പു കിട്ടി 

പെരിയാർ ടൈഗർ റിസർവ്വ്, ഡെപ്യൂട്ടി ഡയറക്ടർ. 
15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള 

വെസ്റ്റ് ഡിവിഷൻ, പീരുമേട്. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


KOTHAMANGALAM DIVISION 


TENDER /AUCTION NOTICE 
No. A1-2623/2009 . 

23rd May 2009 . 
It is hereby notified for the information of the public that Teak poles , Junglewood /Firewood collected by way of final 
felling from 1944 T.P. Veloor, Lot No. 365/2009 21 II C poles and Lot No 366 /2009 36 III poles put up for auction but not 
sold on 12 -3 - 2009 of Thodupuzha Range of this Division will be sold in Public Tender /Auction sale by Divisional Forest 
Officer, Kothamangalam or any other officer duly authorised by him as per the schedule furnished below subject to 
detailed Tender/ Auction sale conditions published in Kerala Gazette No . 26 dated 24 -6 - 2008 in Forest Sheet Page Nos. 253 
to 259 by Chief Conservator of Forests ( Protection ), Thiruvananthapuram vide Notification No. Pro . ( 5) 2613/ 2008 dated 
12 -6 - 2008 and other rules and conditions in force . Tender forms will be available in Thodupuzha Range Office on 
payment of Rs. 100 plus S . T. at office time. Sealed tenders will be accepted up to 9 a .m . of the day of auction . EMD 
is to be remitted along with tender. Tenders submitted after the stipulated date and time will not be entertained . If the 
date fixed for Tender/Auction happens to be a Public Holiday, Harthal or Strike the auction will be held in the next 
working day at the scheduled time and place . Tender will be opened immediately after the auction sale and further 
action will be taken as per sale conditions . The intending bidders should satisfy themselves about the quantity and 
quality of the collected materials put up for Tender/Auction sale and no further complaints will be entertained later on 
regarding the same. 

Further details of Tender/Auction will be available from the Divisional Forest Office , Kothamangalam and Range 
Office , Thodupuzha . Materials taken to stock up to the day before auction will be included in sale and the quantity 
shown is approximate . If there is no bid or part bid in the 1st date of auction , the balance materials will be put up for 
sale on subsequent dates as shown in the schedule at the same time and place . The Auctioning Officer reserves the 
discretion to conduct auction completely of partially and to postpone the auction without assigning any reason thereof. 


SCHEDULE 


Place of 
Auction 


Auction Date & 

Time 


Materials for 

auction 


From which 
Plantation it 
was collected 

1944 Veloor 
Teak Plantation , 
Thodupuzha 

Range 


Veloor 
Dumping Depot 
in Thodupuzha 

Range 


23 - 6 - 2009, 
30 - 6 -2009, 
7- 7- 2009, 
10 a. m . 


Teak Poles I C - 79 Nos. 
Teak Poles II C - 72 ,, 
Teak Poles III - 170 ,, 
Teak Poles IV - 35 ,, 
Teak Poles II C - 21 ,, 
Teak Poles III - 36 ,, 
Put up for auction but 
not sold on 12 - 3 - 2009 
Junglewood/ Firewood 25 MT. 


| EMD - Rs. 20, 000 . 


9th JUNE 2009] 


FOREST DEPARTMENT 


237 


The quantity shown is approximate. If more materials arrives in depots . it will also be included in the auction . 

The materials left unsold in Thodupuzha Range on 23 -6 - 2009 will be sold on 30 -6 - 2009 and the materials left unsold 
on that day will be sold on 7 - 7 - 2009 . 


2 


c 


കോതമംഗലം ഫോറസ്റ്റ് ഡിവിഷനിലെ തൊടുപുഴ റെയിഞ്ചിലെ 1944 വേളൂർ തേക്ക് തോട്ടം അടച്ച് വെട്ടി ശേഖരിച്ച് വേളൂർ 
ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവച്ചിട്ടു ള്ള തും 12 - 3 - 2009 - ൽ വേളൂർ ഡമ്പിംഗ് ഡിപ്പോയിൽ വച്ച് നടന്ന ലേലത്തിൽ 
വിറ്റുപോകാതിരുന്നതുമായ (Lot No . 365/ 09 - ലെ 21 II C കഴകൾ, Lot No . 366/ 09 - ലെ 36 III C ക്ലാസ് കഴകളും) താഴെ 
പട്ടികയിൽ വിവരിക്കുന്ന തേക്ക് കഴകൾ, പലജാതി വിറക് എന്നിവ പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും 
സ്ഥലത്തും 24- 6 - 2008 - ലെ 26 -ാം നമ്പർ കേരള ഗസറ്റിൽ ഫോറസ്റ്റ് ഷീറ്റ് നമ്പർ 253 മുതൽ 259 വരെയുള്ള പേജുകളിൽ 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) അവർകളുടെ 12 - 6- 2008 - ലെ നമ്പർ പാ . ( 5) 2613 / 2008 പ്രകാരം ആധികാരി 
കമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും അതത് സമയത്ത് നിലവിലുള്ള മറ്റ് 
നിയമങ്ങൾക്കും വിധേയമായി കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. ലേല ദിവസം രാവിലെ 9 മണിവരെ അതത് 
റെയിഞ്ചാഫീസുകളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽനിന്നും തൊടുപുഴ റെയിഞ്ചാഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ഫോറവില 100 രൂപയും വിൽപ്പന നികുതിയും 
ഈടാക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുമ്പോൾ ഇ . എം . ഡി . യും കെട്ടിവയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ലേല ദിവസം പണിമുടക്കോ ഹർത്താലോ മറ്റ് പൊതു ഒഴിവുദിവസമോ ആയി 
വന്നാൽ പ്രസ്തുത ലേലം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്ന 
താണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര 
നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആയതിന് മുമ്പായി 
ലേല ഉൽപ്പന്നങ്ങളുടെ അളവ്, ഗുണനിലവാരം എന്നിവ വിശദമായി പരിശോധിച്ച് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും ലേലത്തിനുശേഷം 
ഇത് സംബന്ധിച്ച് യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നോ 
തൊടുപുഴ റെയിഞ്ച് ഓഫീസിൽനിന്നോ അറിയാവുന്നതാണ്. പട്ടികയിൽ ചേർത്തിട്ടുള്ളത് ഉദ്ദേശ അളവുകളാണ്. ലേലത്തിന് മുൻ 
ദിവസം വരെ സ്റ്റോക്കിൽ എടുക്കുന്ന കഴകൾ തടികൾ വിറക് ലേലത്തിൽ ഉൾപ്പെടു ത്തു ന്ന താ യി രിക്കും. ലേലത്തിൽ 
വച്ചിരിക്കുന്ന കഴകൾ തടികൾ വിറക് മുഴുവനായോ ഭാഗികമായോ ലേലം നടക്കാതെ വന്നാൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 
മറ്റു തീയതികളിൽ അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന കഴകളുടെ/ 
തടികളുടെ ലേലം മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും ലേലം മറ്റു കാരണങ്ങൾ കാണിക്കാതെ മാറ്റിവയ്ക്കുന്നതിനും 
ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


പട്ടിക 


ലേലസ്ഥലം 


ഉൽപ്പന്നങ്ങളുടെ വിവരം 


തോട്ടത്തിന്റെ 
പേര് 


ലേലത്തീയതിയും 
സമയവും 


1944 വേളൂർ 
തേക്കുതോട്ടം, 

തൊടുപുഴ 
- റെയിഞ്ച് 


തൊടുപുഴ 
റെയിഞ്ചിലെ 
വേളൂർ ഡമ്പിംഗ് 
ഡിപ്പോ 


23 - 6 - 2009 , 
30 - 6 - 2009, 

7 - 7 - 2009 
രാവിലെ 10 മണി 


തേക്ക് കഴ I സി - 79 എണ്ണം 
തേക്ക് കഴ II സി - 72 ,, 

തേക്ക് കഴ III - 170 ,, 
- തേക്ക് കഴ IV - 35 , 


തേക്ക് കഴ II സി - 21 ,, 12 - 3 - 2009 - ലെ 
തേക്ക് കഴ III - 36 , ലേലത്തിൽ വിറ്റു 

പോകാതിരുന്നത് 
പലജാതി വിറക് - 25 എം . റ്റി . 


നിരതദ്രവ്യം - 20,000 രൂപ. 


തൊടുപുഴ റെയിഞ്ചിലെ വേളൂർ ഡിപ്പോയിലെ 23 - 6 -2009 - ൽ വിൽക്കാൻ കഴിയാത്തവയും 30 - 6- 2009 - ൽ വിൽക്കാൻ 
കഴിയാത്തവയും 7 -7 - 2009 -ാം തീയതി വിൽക്കുന്നതായിരിക്കും. 


Divisional Forest Office, 
Kothamangalam . 


(Sd .) 
Divisional Forest Officer 
( For and on behalf of the Governor of Kerala ). 


238 


KERALA GAZETTE 


[PART III 


ചാലക്കുടി ഡിവിഷൻ 

ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ സി . എ1- 5959 / 2008. 

2009 മേയ് 22. 
- ചാലക്കുടി ഡിവിഷനിലെ പരിയാരം റെയിഞ്ചിലെ താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തേക്കുതോട്ടങ്ങളിൽ നിന്നും ഒന്നാം 
മെക്കാനിക്കൽ ഇടമുറിവഴി ശേഖരിച്ച തേക്കു തടികളും/ കപ്പുകാലുകളും പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും 
സ്ഥലത്തും ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ 
16 -12 -2008 - ൽ പ്രസിദ്ധീകരിച്ച 50 -ാം നമ്പർ കേരള ഗസറ്റിൽ പേജ് നമ്പർ 481 മുതൽ 488 വരെയുള്ള പേജുകളിൽ തിരുവനന്തപുരം 
( സംരക്ഷണം) വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പരസ്യപ്പെടുത്തിയിട്ടുള്ള നമ്പർ പാ .5 /7698/ 2008, തീയതി 6 - 12 -2008, 
വിശദമായ ലേലവ്യവസ്ഥകൾക്കും അതാതു സമയത്ത് നിലവിലുള്ള മറ്റു നിയമങ്ങൾക്കും വിധേയമായി ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വില്പന നടത്തുന്നതാണ്. ലേലദിവസം രാവിലെ 9 മണി വരെ സീൽ ചെയ്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 100 രൂപ വിലയും വില്പന നികുതിയും ഈടാക്കി ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നും നൽകുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ലേല നടപടികൾ 
അതാതു ദിവസം രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. ലേലദിവസം പൊതുപണിമുടക്കോ ഹർത്താലോ പൊതു 
ഒഴിവുദിവസമോ ആയി വന്നാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച് 
നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ 
സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വില്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിനുമുമ്പ് 
വില്പനയ്ക്ക് വച്ചിരിക്കുന്ന ഉല്പന്നങ്ങളുടെ നിൽപ്പുസ്ഥിതിയും അളവുകളും മറ്റു വിശദവിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും 
ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ് 
ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പരിയാരം റെയിഞ്ചാഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


മുഴുവനായോ ഭാഗികമായോ ലേലത്തിൽ വച്ചിരിക്കുന്ന കഴകൾ ലേലം നടക്കാതെ വന്നാൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മറ്റു 
തീയതികളിൽ അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. വില്പനയ്ക്ക് മുഴുവനായോ ഭാഗികമായോ 
വച്ചിരിക്കുന്ന കഴകളുടെ ലേലം നടത്തുന്നതിനും മറ്റു കാരണങ്ങൾ കാണിക്കാതെ തന്നെ ലേലം മാറ്റിവയ്ക്കുന്നതിനും ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


പട്ടിക 


തോട്ടം/ റെയിഞ്ച് 


കഴകളുടെ ഏകദേശ അളവ് (എണ്ണം) 
നാലാം തരം അഞ്ചാം തരം കപ്പുകാൽ 


ലേല സ്ഥലം 
താല്ക്കാലിക 
- ഡിപ്പോ 


ലേല 
തീയതിയും 
സമയവും 


അടുത്ത ലേല 
തീയതികൾ 


- 


177 


177 


2460 


2460 


3455 


3455 


24 - 6 - 2009 


2002 കാരിക്കടവ് 
(1933 FFA ) 
തേക്ക് തോട്ടം 


1946 രാമവർമ്മ 
തേക്ക് തോട്ടം 


രാവിലെ 
11 മണി 


29 - 6 - 2009 
രാവിലെ 
11 മണി, 
3 - 7 - 2009 
രാവിലെ 
11 മണി 


414 


3193 


1685 


2003 കാരിക്കടവ് 
(1928 FFA ) 
തേക്ക് തോട്ടം 


1947 രാമവർമ്മ 
തേക്ക് തോട്ടം 


24 - 6 - 2009 
ഉച്ചയ്ക്ക് 
12 മണി 


| 29 - 6 - 2009 
ഉച്ചയ്ക്ക് 
12 മണി, 
3 - 7 - 2009 
ഉച്ചയ്ക്ക് 
12 മണി 


നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 


- 1. പോസ്റ്റ് ഓഫർ തരുന്ന ലോട്ടുകൾക്ക് ഓരോന്നിനും വില ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ അതിന്റെ 20 

ശതമാനം വില കൂടുതലും ഒരു ലക്ഷത്തിൽ കൂടുതലുള്ള തുകയ്ക്ക് 10 ശതമാനവും ഏറ്റവും കുറഞ്ഞ വാഗ്ദാനം 
നൽകണം. 


2. മുകളിൽപ്പറഞ്ഞ പ്രകാരമുളള സാധുവായ പോസ്റ്റ് ഓഫറിനോടൊപ്പം ഓഫർ തരുന്ന ഓരോ ലോട്ടിന്റെയും അമ്പത് 
ശതമാനം (50 %) വില സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ മാറ്റാവുന്ന ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ, ചാലക്കുടിയുടെ പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയോ ചാലക്കുടി സർക്കാർ ട്രഷറിയിൽ 
ചെലാൻ മുഖാന്തിരമോ അടയ്ക്കേണ്ടതാണ്. 
3. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, ചാലക്കുടി ഡിവിഷൻ, ചാലക്കുടി, പി. ഒ.- 680 307 - നാണ് പോസ്റ്റ് ഓഫറുകൾ 

സമർപ്പിക്കേണ്ടത്. 
4. പോസ്റ്റ് ഓഫറിൽ നൽകിയിരിക്കുന്ന വിലയ്ക്ക് ലോട്ടുകൾ എടുത്തുകൊള്ളാമെന്ന് 50 രൂപ മുദ്രപ്പത്രത്തിൽ 

സമ്മതപത്രം എഴുതി ഒപ്പിട്ട് നൽകേണ്ടതാണ്. 


9th JUNE 2009] 


FOREST DEPARTMENT 


239 


5. നിബന്ധനകൾ പ്രകാരം സാധുവായ പോസ്റ്റ്ഓഫറുകൾ ലഭിച്ചാൽ ബന്ധപ്പെട്ട ലോട്ടുകളുടെ ലേലം റദുചെയ്യുന്നതും 
അടുത്ത പൊതു ദർഘാസ്/ ലേല ദിവസം ടി ലോട്ടുകൾ പുനർലേലം ചെയ്യുന്നതുമാണ്. 
ലേലം വിളിക്കുമ്പോൾ പോസ്റ്റ് ഓഫറിൽ നൽകിയിരിക്കുന്ന വില അഫ്സെറ്റ് പസായി ലേലം നടത്തുന്നതും 
ലേലത്തിൽ ദർഘാസിൽ ഉയർന്ന വില നൽകുന്നവരുടെ ലേലം സ്ഥിരീകരിക്കുന്നതുമായിരിക്കും. ഉയർന്ന 
വിലയ്ക്ക് ലേലം/ ദർഘാസ് കൊളളാൻ ആളില്ലാത്തപക്ഷം പോസ്റ്റ് ഓഫർ നൽകിയ ആളുടെ പേരിൽ ലേലം 
സ്ഥിരീകരിക്കുന്നതായിരിക്കും. 


7. ലേലം/ ദർഘാസ് നടത്തുമ്പോൾ ലോട്ടുകൾക്ക് കൂടുതൽ വില ലഭിക്കുകയും മറ്റൊരാളുടെ ലേലം/ ദർഘാസ് 

ഉറപ്പിക്കുകയും ചെയ്യുന്നപക്ഷം പോസ്റ്റ് ഓഫറിനോടൊപ്പം നൽകിയ സെക്യൂരിറ്റി തുക മടക്കിക്കൊടുക്കുന്നതും പോസ്റ്റ് 
ഓഫർ വിലയ്ക്ക് നൽകുന്നപക്ഷം സെക്യൂരിറ്റി തുക ബാക്കി വിലയിലേക്ക് വകവയ്ക്കുന്നതും പോസ്റ്റ് ഓഫർ 
നൽകിയ ആൾ പിൻമാറുന്നപക്ഷം സെക്യൂരിറ്റി തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടി മുതൽ കൂട്ടുന്നതുമാണ്. 


- ലേലത്തിന് നിരതദ്രവ്യം 20, 000 ( ഇരുപതിനായിരം ) രൂപയാണ്. ലേലം വിളിച്ചെടുക്കുന്ന ആൾ മൊത്തം ലേലസംഖ്യ 20,000 
രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ ലേലത്തുകയും, 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം വിലയുടെ 35 % (മുപ്പത്തിയഞ്ച് 
ശതമാനം) ലേലത്തുക കുറഞ്ഞത് 20,000 ( ഇരുപതിനായിരം ) രൂപയും കൂടിയത് 1, 00 ,000 ( ഒരു ലക്ഷം) രൂപയും എന്ന കണക്കിൽ 
ലേല ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. ലേലത്തുകയുടെ 35 % വരുന്ന തുക ഒരു ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ 
വരുന്ന തുക 7 പ്രവൃത്തി ദിവസത്തിനകം ഡിപ്പോ/ റെയിഞ്ച് ഓഫീസർ നിർദ്ദേശിക്കുന്ന ട്രഷറിയിൽ അടച്ച് രസീത് 
ഹാജരാക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിനു മുമ്പായി ലേലവസ്തുക്കളുടെ അളവ് ഗുണം എന്നിവ സ്വയം 
പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 

കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ( ഫോൺ- 0480 - 2701340 , ഇ - മെയിൽ ( dfochdy @ asianetindia. com) പരിയാരം 
റെയിഞ്ചാഫീസിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 

( ഒപ്പ്) 
ചാലക്കുടി. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരളാ ഗവർണ്ണർക്കുവേണ്ടി). 


TENDER NOTICE 


No. CA2 - 2658/2008 . 


25th May 2009 . 


Sealed tenders are invited from eligible “ A ” Class Contractors registered in the Forest Department in pursuance of 
G .O . (Ms.) 226 /81/ Forest, dated 16 - 12 - 1981 for felling trees, working down timber, billets and firewood from the Teak 
Plantation of Palappilly Range mentioned in the schedule below to the Depots and stacking of billets and Fire wood 
mentioned in the same schedule. 

SCHEDULE 


Estimated quantity of Timber, Billets, Firewood available in the Plantation 


Basic rate and 
Name of depot 


Sl.No. 


NameofPlantation 

andextent 


No.ofTrees 


TeakTimber(M3) 


Hardwood Timber(M3) 


Softwood Timber(M) 


Rosewood 

(M3) 


AnjiliTimber(M ) 


Fire wood 

MT 


Timber 


Fire wood 
perMT 


per M 


6815 | 2108.3 


897.7 


1 | 1937 

Kuttanchira 
Teak Plantation 
(Palappilly Range 
48 . 75 Hal .) 


699 .7 | 236.93 | 11.43 | Teak- 1186. 03| Chalakudy 

Anjily- 9 .523 | Chettikulam 
R . W -427. 409 | Mudical 

Mudical R . W . 
Mudical- Anjily 
Varapuzha 
Veetoor 
Chaliyum 


1244 - 1103 
- 1326 1161 

1538 
| 1978 R . W.1313 
1790 


1635 


1717 


2221 


240 


KERALA GAZETTE 


[PART III 


Quantity of Timber, Firewood to be transported to various depots 


Timber (M ) 


Firewood (MT) 


Name of Depot 


Teak 


HW 


SW 


Anjily 


RW 


Total 


Teak 


HW + SW 


Anjily 


RW | 


Total 


Chalakudy 


528 


1008 


1542.52 


Chettikkulam 


528 


1008 


593 


1533 


Mudickal 


210 


547.33 


427 .41 


427 .41 


Varapuzha 


210 


439 


Veettoor 


422 


742 


Chaliyum 


210 


210 


Total 


2108 


898 


700 


11.43 


3954.33 


1186 


1880 


9.523 


427.41 | 3502.93 


PAC — Rs. 1.04 Crores. 
EMDRs. 2 ,60 ,550 . 

Value of tender forms— Rs. 2 ,000 + VAT. 
Note: — The contractors who have registered under “ A ” Category should produce Solvency Certificate issued by the 

Revenue Department or a Bank Guarantee by a bank approved by Government (Scheduled Bank ) under the 

Bank Guarantee Scheme as follows: 
1. “ A ” Category Rs.75 ,000 (Rupees Seventy five thousand only ) + 10 % of the amount by which the contract 

value exceed Rs. 3 lakh the Solvency Certificate or Bank Guarantee already produced by the tenderer at the 

time of registration of his name in “ A ” Class Contractor will be taken into account. 
2. Tender forms can be had from the Divisional Forest Officer, Chalakudy on payment of the cost and VAT shown 

in the schedule hereto on any working day during office hours upto 1 p . m . on 7 - 7 - 2009 . The tender forms 
shall be used only by the person in whose name it is issued and for the works specified in the schedule given 

below . Value of tender form will not be refunded . 
3. The tenderers shall fill the tender forms purchased from this Office and submit the same together with all the 

papers intact. Tender should be addressed in a sealed cover with name of work clearly written thereon , to the 
Divisional Forest Officer, Chalakudy so as to reach him in his Office at Chalakudy before 2 p . m . on 

7 -7 - 2009. Tenders will be opened at 3 p . m . on 7 - 7 - 2009 . 
4 . Tenderers should quote uniform percentage of the departmental basic rate at which they can take up the work 

specified in the schedule both in figures and words. Fraction of one percent should not be quoted . 
5. All the correction in the tender forms should be initialled by the tenderer himself. 
6 . The EMD of the unsuccessful tenderers will be refunded to them soon after opening of tender. 
7. Sealed tenders will be opened by the Divisional Forest Officer at 3 p. m . on the same day in the presence of 

such tenderers who elect to be present on the occasion . 
8. If the last date fixed for the receipt of tenders happens to be a holiday, the tenders will be received and opened 

on the next working day at the same time and place on the conditions specified above. 
9 . Tenders received after the specified date and time, without the requisite enclosures or tender not written up in 

proper order on form , will be rejected . 
10 . Each tender should be accompanied by a deposit receipt obtained from an approved Bank in favour of the 

Divisional Forest Officer , Chalakudy as Earnest Money Deposit for the work . 
11. Further details can be had from the Divisional Forest Officer, Chalakudy or Range Officer, Palappilly on any 

working days during office hours . Detailed tender conditions are available in the Divisional Forest Office , 
Chalakudy and Range Office, Palappilly and the tenderers will peruse and satisfy the conditions before 
submitting tenders. 


9th JUNE 2009 ] 


FOREST DEPARTMENT 


241 


Period of Contract - 4 (Four) Months from the date of agreement. 


If there is no sufficient response on tender on above said date, tender will be held on 9 -7 -2009 and 13 -7 - 2009 at 
the same time & place . Conditions applicable for tender on 7 - 7 -2009 shall be applicable for tender on 9 - 7 - 2009 
and 13 - 7- 2009 . 


ചാലക്കുടി ഡിവിഷനിലെ പാലപ്പിള്ളി റെയിഞ്ചിൽപ്പെട്ട 1937 കുട്ടഞ്ചിറ തേക്കു തോട്ടത്തിൽ നിൽക്കുന്ന മാർക്ക് ചെയ്ത 
മരങ്ങൾ വെട്ടി തടിയും ബില്ലറ്റും വിറകും ലോറികളിൽ കയറ്റി ചാലക്കുടി, ചെട്ടിക്കുളം, മുടിക്കൽ, വരാപ്പുഴ, വീട്ടൂര്, ചാലിയം 
എന്നീ ഡിപ്പോകളിൽ എത്തിക്കുന്നതിനും ബില്ലറ്റും വിറകും അട്ടിവെയ്ക്കുന്നതിനും 16 - 12- 1981- ലെ ജി . ഒ. ( എം . എസ്.) 226 / 81 വനം 
സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി വനം വകുപ്പിൽ എ ക്ലാസ് കരാറുകാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽനിന്നും 
ഓരോ ജോലിക്കും പ്രത്യേകം സീൽവെച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


പട്ടിക 


നീക്കംചെയ്യേണ്ട തടി, ബില്ലറ്റ്, വിറക്എന്നിവയുടെഅളവ് 


അടിസ്ഥാന നിരക്കും 
ഡിപ്പോയുടെ പേരും 


ക്രമനമ്പർ 


തോട്ടത്തിന്റെപേരും 
-വിസ്തീർണ്ണവും 


മരങ്ങളുടെഎണ്ണം 


തേക്ക്തടി (ക്യു.മീ.) 


ഘനമരതടി (ക്യു.മീ.) 


പാഴ്വരതടി (ക്യു.മീ.) 


ISOSAT 


(ക്യു.മീ.) 


ആഞ്ഞിലിതടി 

(ക്യു.മീ.) 


വിറക് 
( മെ .ടൺ) 


തടി വിറക് 
( ക്യു . ( മെ.ടൺ.) 
മീ .) 


6815 | 2108.3 


897.7 


699.7 


236.93 11.43 


തേക്ക് 


1186.03 | - ചാലക്കുടി 


1244 


1103 


1937 കുട്ടഞ്ചിറ 
തേക്കുതോട്ടം 
( പാലപ്പിള്ളി 
റെയിഞ്ച്48.75 ഹെ .) 


1326 


| തേക്ക് 


- 1161 


1538 


1978 


ഈട്ടി- 1313 


ആഞ്ഞിലി 9 .523 ചെട്ടിക്കുളം | 
ഈട്ടി- 427 .409 

മുടിക്കൽ 
മുടിക്കൽ 
(ഈട്ടി) 
മുടിക്കൽ 
(ആഞ്ഞിലി) 
വരാപ്പുഴ 
വീട്ടൂർ 
ചാലിയം 


1790 


1635 


1717 


2221 


വിവിധ ഡിപ്പോകളിലേക്ക്നീക്കംചെയ്യേണ്ട തടി, ബില്ലറ്റ്, വിറക്എന്നിവയുടെഅളവ് 


തടി ( ക്യു . മീ .) 


വിറക് ( മെ. ടൺ) 


ഡിപ്പോയുടെ പേര് 


തേക്ക്തടി 


ഘനമരതടി 


പാഴ്വരതടി 


ആകെ 


ഈട്ടിതടി 


ആഞ്ഞിലിതടി 


തേക്ക് 


ഘനമരം+ പാഴ്മരം 


ആഞ്ഞിലി 


ആകെ 


ഈട്ടി 


1008 


1542.523 


528 


1008 


1533 


547.33 


427.41 


ചാലക്കുടി 
ചെട്ടിക്കുളം 
മുടിക്കൽ 
വരാപ്പുഴ 
വീട്ടൂർ 
ചാലിയം 


210 
210 


439 


742 


422 
210 


210 


ആകെ 


2108 


| 898 


700 


| 11.43 


236.9 | 3954.33 | 1186 


| 1880 


| | 9.523 | 427.41 | 3502. 933 


242 


KERALA GAZETTE 


[PART III 


കുറിപ്പ്: - സ്വീകാര്യമായ ടെണ്ടറുകൾ സമർപ്പിക്കുന്ന വ്യക്തി ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽനിന്നും ആവശ്യമായ 

സോൾവൻസിയോ ബാങ്ക് ഗ്യാരണ്ടിയോ ഹാജരാക്കേണ്ടതാണ്. ടെണ്ടർ അംഗീകരിച്ച് അറിയിപ്പ് കിട്ടിയ തീയതി മുതൽ 15 
ദിവസത്തിനകം ആവശ്യമായ സെക്യൂരിറ്റി കെട്ടിവച്ച് 60 രൂപയുടെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത കരാർ ഒപ്പുവയ്ക്കേണ്ടതാണ്. 
ടെണ്ടർഫാറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 


തോട്ടത്തിന്റെ പേര് 1937 കുട്ടംചിറ തേക്കുതോട്ടം 


അടങ്കൽ തുക - രൂപ 104 ലക്ഷം. 


നിരതദ്രവ്യം - രൂപ് 2,60,550 


ടെണ്ടർ ഫോറത്തിന്റെ വില രൂപ 2000 + വാറ്റ്. 
കരാർ കാലാവധി- - കരാർ വയ്ക്കുന്ന തീയതി മുതൽ 4 മാസം വരെ. 


ടെണ്ടർ ഫാറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 7 - 7- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ടെണ്ടർ ഫാറം കിട്ടിയിരിക്കേണ്ട അവസാന തീയതിയും സമയവും - 7 - 7- 2009 ഉച്ചയ്ക്ക് 2 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 7- 7 -2009 വൈകുന്നേരം 3 മണി. 
ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ പാലപ്പിള്ളി റെയിഞ്ചാഫീസിലോഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിക്കേണ്ടതാണ്. വിശദമായ ടെണ്ടർ വ്യവസ്ഥയുടെ പകർപ്പ് ഈ ഓഫീസിലും മേൽപറഞ്ഞ റെയിഞ്ചാഫീസുകളിലും 
ലഭ്യമാണ്. ആയത് വായിച്ചുനോക്കി ബോദ്ധ്യപ്പെട്ടശേഷം ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത ദിവസം വേണ്ടെത്ര ടെണ്ടറുകൾ 
ലഭിക്കാത്തപക്ഷം 9 - 7 - 2009 , 13 - 7 - 2009 എന്നീ തീയതികളിൽ ഇതേ സ്ഥലത്തും സമയത്തും വേറെ ടെണ്ടർ സ്വീകരിക്കുന്ന 
തായിരിക്കും. 7 - 7 - 2009 - ലെ നിബന്ധനകൾ 9 - 7 - 2009 , 13 - 7 - 2009 എന്നീ തീയതികളിലെ ടെണ്ടറിനും ബാധകമായിരിക്കും. 


Divisional Forest Office , 
Chalakudy. 


(Sd.) 
Divisional Forest Officer, 
( For and on behalf of Governor of Kerala ). 


പാലക്കാട് ഡിവിഷൻ 


പുനർ ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ആർ- 8028 / 2008. 


2009 മേയ് 19. 


- പാലക്കാട് ഡിവിഷന്റെ കീഴിലുള്ളതും ഒറ്റപ്പാലം റെയിഞ്ചിലെ 1984 കോതരമനക്കാട് തേക്ക് തോട്ടത്തിൽനിന്നും മൂന്നാം ഇടമുറി 
നടത്തി ശേഖരിച്ച തേക്കുകഴകളും/ തടികളും 1992 മലച്ചിക്കാട്, തേക്ക് തോട്ടത്തിൽനിന്നും രണ്ടാം ഇടമുറി പ്രകാരം ശേഖരിച്ച 
തേക്കുകഴകളും/ തടികളും താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും സമയത്തുംവച്ച് പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ 16- 12- 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 50, ഫോറസ്റ്റ് ഷീറ്റ് 481 മുതൽ 
488 വരെയുള്ള പേജുകളിൽ ബഹു . ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( പാട്ടക്ഷൻ) തിരു വ ന ന്ത പുരം അവർകളുടെ 
6- 12- 2008 - ലെ പാ . ( 5) 7698/ 08 -ാം നമ്പർ കത്തുപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വിശദമായ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 
പുനർദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. താഴെ പട്ടികയിൽ കാണിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാവു 
ന്നതാണ്. 

ദർഘാസ് ഫാറങ്ങൾ ലേലത്തീയതിക്ക് തൊട്ടുമുമ്പുള്ള പ്രവൃത്തിദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. ടി പുനർലേലത്തിൽ ദർഘാസുകൾ നൽകുവാൻ താൽപ്പര്യമുള്ളവർ ലേലദിവസം രാവിലെ 9 മണിവരെ 
വാങ്ങു വാൻ ഉദ്ദേശിക്കുന്ന ഓരോ ലോട്ടിന്റേയും നമ്പരും അവയ്ക്ക് നൽകു വാൻ ഉദ്ദേശിക്കുന്ന വിലയും വ്യക്തമായി 
ദർഘാസിൽ രേഖപ്പെടുത്തി പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. പുനർലേലം നടത്തുന്ന 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമോ ഹർത്താലോ ആയി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത 
പ്രവൃത്തിദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും പുനർദർഘാസ്/ ലേലം നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽ നിന്നോ ഒറ്റപ്പാലം റെയിഞ്ചാ ഫീസിൽനിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. സീൽചെയ് 
ദർഘാസുകൾക്കൊപ്പം 20 ,000 രൂപയുടെ നിരതദ്രവ്യം പണമായി അടയ്ക്കേണ്ടതാണ്. 

പുനർ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടു 
ത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽനിന്നും വാങ്ങിയോ അല്ലെങ്കിൽ വ്യക്തിയുടെ പൂർണ്ണ മായ 
തിരിച്ചറിയലിന് കഴിയുന്നതും ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയതുമായ രേഖകൾ ( ഡവിംഗ് ലൈസൻസ്, 
പാസ്പോർട്ട്, പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വോട്ടർ ഐഡന്റിറ്റി കാർഡ് എന്നിവയോ) നിരതദ്രവ്യം 


9th JUNE 2009) 


FOREST DEPARTMENT 


243 


കെട്ടി വയ്ക്കുന്നതിന് മുമ്പായി ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാക്കേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റിന് 
6 മാസത്തിനകം മാത്രമുള്ള പഴക്കമേ പാടുള്ളു. ഇപ്രകാരം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ യാതൊരു കാരണവശാലും പുനർ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . ആദായ നികുതി ഒടുക്കുന്നതിലേക്ക് ലേലത്തിൽ പങ്കെടുക്കുന്നവർ PAN എടു 
ത്തിരിക്കേണ്ടതാണ്. 


പട്ടിക 


ശരാശരി ഉല്പന്നം 


കമ വിഭവ സമാഹരണം 
നമ്പർ നടത്തുന്ന ലോട്ടിന്റെ പേര് 


ഡമ്പിംഗ് ഡിപ്പോയുടെ ലേല തീയതിയും 

സമയവും 


പേര് 


ലോട്ട് നമ്പർ- 2/ 2009 


| 29 - 6 - 2009 
രാവിലെ 10 മണി 


ലോട്ട് നമ്പർ- 3/ 2009 
ലോട്ട് നമ്പർ- 4/ 2009 
ലോട്ട് നമ്പർ- 5 / 2009 
ലോട്ട് നമ്പർ- 6 / 2009 
ലോട്ട് നമ്പർ- 11 / 2009 
ലോട്ട് നമ്പർ - 12 / 2009 
ലോട്ട് നമ്പർ- 13 / 2009 
ലോട്ട് നമ്പർ- 14 / 2009 
ലോട്ട് നമ്പർ- 17 / 2009 
ലോട്ട് നമ്പർ- 18 / 2009 
ലോട്ട് നമ്പർ- 19 / 2009 
ലോട്ട് നമ്പർ- 20 / 2009 
ലോട്ട് നമ്പർ- 26/ 2009 
ലോട്ട് നമ്പർ- 27/ 2009 
ലോട്ട് നമ്പർ- 28 /2009 


2 -ാം തരം തേക്ക് കഴകൾ 16 എണ്ണം 1984 കോതരമനക്കാട് 

- തേക്ക് തോട്ടം 
3 -ാം തരം തേക്ക് കഴകൾ 50 എണ്ണം 
3 -ാം തരം തേക്ക് കഴകൾ 38 എണ്ണം 
4 -ാം തരം തേക്ക് കഴകൾ 100 എണ്ണം 
- 4 -ാം തരം തേക്ക് കഴകൾ 100 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ 200 എണ്ണം 
- 5 -ാം തരം തേക്ക് കഴകൾ 200 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ 200 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ 200 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ 200 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ 200 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ 200 എണ്ണം 
5 -ാം തരം തേക്ക് കഴകൾ 120 എണ്ണം 
തേക്ക് തടികൾ 

1 - 0. 096 M3 
ഫയർവുഡ് 

2. 5 MT 
- തേക്ക് തടി (BS) 

3 - 0 .223 M3 1992 മലച്ചിക്കാട് 

തേക്ക് തോട്ടം 


29 - 6 - 2009 
ഉച്ചയ്ക്ക് 3 മണി 


മേൽ പട്ടികയിൽ പറയുന്ന ഉല്പന്നങ്ങളുടെ അളവുകൾ ഏകദേശമാണ്. 
നിരതദ്രവ്യം - 20 ,000 രൂപ. - 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + മൂല്യവർദ്ധിത നികുതി. 

പുനർ ലേലത്തിന് മുൻപ്, പട്ടികയിൽ പറയുന്ന ഏതെങ്കിലും വിഭവങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ പട്ടികയിൽനിന്നും 
ഒഴിവാക്കാനും പട്ടികയിൽപ്പെടാത്ത വിഭവങ്ങൾ കൂട്ടിച്ചേർക്കുവാനുമുള്ള അവകാശം ലേല ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായി 
രിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
പാലക്കാട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


| (2 ) 


(3 ) 


NILAMBUR SOUTH DIVISION 

TENDER NOTICE 
No . D -2465/2009. 

25th May 2009 . 
Sealed competitive tenders superscribing the name of 
the works are invited by the undersigned for and on 
behalf of the Governor of Kerala from of and above the C 
class Registered Contractors for the following works. 


- 


S 


- 


SCHEDULE 


Construction of Srambi Model Camp Shed 
at Mancheeriin Karulai Range — 
Rs 1. 42 Lakhs 

3,600 
3 Construction of Srambi Model Camp Shed 

at Pulimunda in Karulai Range 
Rs 1.42 Lakhs 

3,600 
Cost of tender forms - Rs. 1, 200 + VAT. 
Last date and time of receipt of tender — 25 -6 - 2009, 3 p.m . 
Period of work — 3 Months. 

Tender forms and other connected conditions can be 
obtained from the Office of the undersigned on application 
in writing and on payment of the cost of the tender form 
either in cash or in Money Order (not refundable ) up to 


EMD 


Rs . 


(1) 


Name of work with 
Approximate Estimate 

Amount 

| ( 2 ) 
Improvement of Mancheeri road from 
Moochiyala to Mancheeri Colony in 
Karulai Range - Rs . 8 . 75 Lakhs 


( 3 ) 


21,900 


244 


KERALA GAZETTE 


[PART III 


1 p . m . on 25 - 6 - 2009 and will be received on the same day 
upto 3 p . m . The tenders will be opened by the 
undersigned or his deputee on the same day at 3. 30 p . m . 
in the presence of the tenderers attending that time. In 
case due to some other reasons the proposed tenders of 
any work is not materialised on the scheduled date on 
25-6 -2009 , such tender will be accepted at the same time 
on 3 -7 - 2009 such tender will be opened at 3 .30 p . m . on 
the same day. If the due date happens to be a holiday , 
the tender form will be received on the next day at the 
same time. 

Tender forms are not transferable . The EMD noted 
against each works should be paid along with the tender 
form by Demand Draft ( cheque will not be acceptable ) 
drawn in favour of the undersigned payable at any 
Nationalised Bank at Nilambur. Incomplete tender or tender 
without EMD and preliminary agreement are liable to be 
rejected . The undersigned reserves the right to reject any 
tender without arraying any reasons and changes the 
estimate amount marginally thereof. All the conditions 
prevailing in the Kerala PWD tenders are applicable to this 
tender also . 

Further details in this regard can be had from the 
Range Officer Kalikavu , Karulai or from this Office during 
working hours . 

- നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
കാര്യാലയത്തിൽ താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് താഴെ 
കാണിച്ച തീയതിയിൽ പകൽ 3 മണിവരെ കേരള 

പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള “ സി ” 
ക്ലാസ്സോ, അതിന് മുകളിലുള്ളതോ ആയ കരാറുകാരിൽ നിന്നും 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 

- രൂപ 
കരുളായി റെയിഞ്ചിലെ മാഞ്ചീരി റോഡിൽ 
മൂച്ചിയള മുതൽ മാഞ്ചീരി കോളനിവരെ 
പുരോഗമന പ്രവൃത്തികൾ - രൂപ 8.75 ലക്ഷം 21, 900 
കരുളായി റെയിഞ്ചിലെ മാഞ്ചീരിയിൽ ഒരു 
സാമ്പി മോഡൽ ക്യാമ്പ് ഷെഡ് 
നിർമ്മാണം - രൂപ് 1.42 ലക്ഷം 

- 3, 600 
കരുളായി റെയിഞ്ചിലെ പുലിമുണ്ടയിൽ ഒരു 
സാമ്പി മോഡൽ ക്യാമ്പ് ഷെഡ് 
നിർമ്മാണം - രൂപ 1. 42 ലക്ഷം 

3 ,600 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 1,200 + വാറ്റ്. 
കരാർ കാലാവധി - 3 മാസം. 


- ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതി - 
25 - 6 - 2009 പകൽ 3 മണി. 

- മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 
- യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് പ്രവർത്തികൾ പരിമിതപ്പെടുത്തു 
ന്നതായിരിക്കും. 

- ദർഘാ സു കൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത തീയതി 
മുതൽ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 25 - 6- 2009 ഒരു മണി 
വരെയും ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 3 മണി 
- വരെ സ്വീകരിക്കുന്നതും 3. 30 മണിക്ക് അപ്പോൾ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 

കേരള പൊതുമരാമത്ത്വകുപ്പിലെ അംഗീകൃത കരാറുകാർ 
നിശ്ചിത തുക രൊക്കം പണ മാ യി അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറങ്ങളും മറ്റും ദർഘാസ് തീയതി 
ഉച്ചയ്ക്ക് 1 മണിവരെ നില മ്പൂർ സൗത്ത് ഡിവി ഷ ണൽ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരുകാരണവശാലും തിരികെ നൽകുന്നതല്ല. ദർഘാ 
സിനോടൊപ്പം അതാതു പ്രവർത്തിക്ക് നിശ്ചിത നിരതദ്രവ്യം 
ഒടുക്കിയതിനുള്ള രേഖയും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്യേണ്ടതുമാണ്. ആവശ്യമായ 
നിരതദ്രവ്യം വെയ്ക്കാത്തതും 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്യാത്തതുമായ ദർഘാസുകൾ 
നിരാകരിക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . നിരതദ്രവ്യം നിലമ്പൂർ സൗത്ത് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മേൽവിലാസത്തിൽ 
മാറത്തക്കവിധം ഡിമാന്റ് ഡാഫ്റ്റായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനു 
മുള്ള അധികാരം നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും കാരണ 
വശാൽ നിശ്ചിത തീയതിയിൽ ദർഘാസുകൾ നടക്കാതെ 
വന്നാൽ 3 - 7 -2009 തീയതിയിൽ അതേ സമയത്ത് നടക്കുന്നതാ 
ണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതി ഒരു പൊതു അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 3 
മണിവരെ സ്വീകരിക്കുന്നതും 3.30 മണിക്ക് ടെണ്ടർ തുറക്കുന്നതു 
മായിരിക്കും. 

കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസ് സംബ 
ന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ കരുളായി, കാളികാവ് 
റെയിഞ്ചാഫീസുകളിലോ അന്വഷിച്ചാൽ അറിയാവുന്നതാണ്. 
( ഫോൺ 04931- 220392, 270296, 245720 ) 


(Sd .) 
Divisional Forest Officer. 


Nilambur South Division . 


കോഴിക്കോട് ഡിവിഷൻ 
ലേല ദർഘാസ്പരസ്യം 


നമ്പർ ജി1 - 6635 / 2008. 


2009 മേയ് 14. 


- കോഴിക്കോട് ഡിവിഷന്റെ അധീനതയിലുള്ള കുറ്റ്യാടി, താമരശ്ശേരി ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ടു 
കളിലെ ഫലവൃക്ഷങ്ങളിൽനിന്നും 1-7 - 2009 മുതൽ 30 - 6 - 2012 വരെ താഴെ പട്ടികയിൽ വിവരിക്കുന്ന കാലയളവുകളിൽ ആദായം 
എടുക്കുന്നതിനുള്ള അവകാശം അതാത് തോപ്പിന് നേരെ കാണിച്ചിട്ടുള്ള സ്ഥലത്തും സമയത്തും പ്രത്യേകം പ്രത്യേകം യൂണിറ്റു 
കളായി കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി 
ലേല ദർഘാസ്ചെയ്ത്വിൽക്കുന്നതാണ്. 


9th JUNE 2009) 


FOREST DEPARTMENT 


245 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിനു മുമ്പായി ഫലവൃക്ഷങ്ങൾ നേരിട്ട് കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതും 
അവരുടെ പേരും വിലാസവും മറ്റും സാക്ഷ്യപ്പെടു ത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാ ഫീസിൽ നിന്നും വാങ്ങി 
ഹാജരാക്കേണ്ടതാണ്. 


തോപ്പിന്റെ പേര് 


ലേല കാലയളവ് 


ലേല സ്ഥലം 


കമ 
നമ്പർ 


ലേലത്തീയതി 


ഫലവൃക്ഷങ്ങളുടെ 

ഇനം 


1 കുറ്റ്യാടി ഫോറസ്റ്റ് റെയിഞ്ച് 

ഓഫീസ് കോമ്പൗണ്ട് 


തെങ്ങ്, മാവ്, കശുമാവ്, 
പുളി, പ്ലാവ് 


1-7- 2009/ ഉടമ്പടി കുറ്റ്യാടി റെയിഞ്ച് 15 - 6 - 2009, 
ഒപ്പുവയ്ക്കുന്നതീയതി ഓഫീസ് 

| 11 മണി 
മുതൽ 30 - 6 - 2012 വരെ 


തെങ്ങ്, പ്ലാവ് 


താമരശ്ശേരി ഫോറസ്റ്റ് 
റെയിഞ്ച്ഓഫീസ് 
കോമ്പൗണ്ട് 


1- 7 - 2009 / ഉടമ്പടി താമരശ്ശേരി 

16 - 6 - 2009 , 
ഒപ്പുവയ്ക്കുന്നതീയതി റെയിഞ്ച്ഓഫീസ് 11 മണി 
മുതൽ 30 -6- 2012 വരെ 


ക്രമനമ്പർ 1 - ന് 15 - 6 - 2009 - ൽ ലേലം/ ദർഘാസ് നടക്കാതെ പോവുകയാണെങ്കിൽ പുനർലേലം 22 - 6 - 2009 - നും അന്നേ ദിവസം 
ലേലം / ദർഘാസ് നടക്കാതെ പോവുകയാണെങ്കിൽ പുനർലേലം 29 - 6 - 2009 - നും നടത്തുന്നതായിരിക്കും. കമനമ്പർ 2 - ന് 
16 - 6 - 2009 - ൽ ലേലം/ ദർഘാസ് നടക്കാതെ പോവുകയാണെങ്കിൽ പുനർലേലം 13 - 6 - 2009 - നും അന്നേ ദിവസം ലേലം/ദർഘാസ് നട 
ക്കാതെ പോവുകയാണെങ്കിൽ പുനർലേലം 29 -6 - 2009 - നും നടത്തുന്നതായിരിക്കും. 


നിരതദ്രവ്യം 2,000 രൂപ. 

ടെണ്ടർ ഫോറം നിശ്ചിത ലേലം/ ടെണ്ടർ തീയതികളുടെ തൊട്ടുമുമ്പുള്ള പ്രവർത്തി ദിവസം പകൽ 12 മണിവരെ ബന്ധപ്പെട്ട 
റെയിഞ്ചാ ഫീസുകളിൽനിന്നും 100 രൂപ + വാറ്റ് അടച്ച് വാങ്ങാവുന്നതും പൂരിപ്പിച്ച ദർഘാസുകൾ ലേ ദിവസം രാവിലെ 
10. 30 മണിവരെ സ്വീകരിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ സന്നിഹിതരായിട്ടുള്ള ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമായിരിക്കും. 

ലേലം സ്ഥിരപ്പെടുത്തിയ നോട്ടീസ് അയച്ചതു മുതൽ 15 ദിവസത്തിനകം ലേലം കൊണ്ടയാൾ ബാക്കി തുകയും ബന്ധപ്പെട്ട 
നികുതികളും സെക്യൂരിറ്റി തുകയും ഒടുക്കി ഉടമ്പടി ഒപ്പുവയ്ക്കേണ്ടതാണ്. റെയിഞ്ച്ഓഫീസ് കോമ്പൗണ്ടുകളിലെ തോപ്പിന്റെ കരാർ 
കാല യളവിൽ ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസർ നിർദ്ദേശിക്കുന്നപകാരം വളമിടേ ണ്ടതും മറ്റു പരിചരണ പ്രവർത്തികളും 
നടത്തേണ്ടതാണ്. ഇതോടൊപ്പമുള്ള ലേല നിബന്ധനകൾക്ക് പുറമെ മറ്റ് പൊതു ലേല നിബന്ധനകൾ ഈ ലേലത്തിന് 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കുറ്റ്യാടി/ താമരശ്ശേരി ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസുകളിലോ കോഴിക്കോട് സിവിൽ 
സ്റ്റേഷനിലെ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 

നിബന്ധനകൾ 


1. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസറുടെ അനുവാദപ്രകാരം തോപ്പ് 

പരിശോധിച്ച് തെങ്ങുകളുടെയും മറ്റു ഫലവൃക്ഷങ്ങളുടെയും എണ്ണംഓരോ കോമ്പൗണ്ടുകളിൽ നിന്നും കിട്ടാവുന്ന ഉൽപ്പന്നങ്ങ 
ളുടെ അളവുംഗുണവും എന്നിവ മുൻകൂട്ടി ബോദ്ധ്യപ്പെടാവുന്നതാണ്. ലേലം/ ദർഘാസ് നിബന്ധനകളെക്കുറിച്ച് യാതൊരു 
പരാതികളും പരിഗണിക്കുന്നതല്ല. 
- ലേലം/ ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടു 
ത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽനിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി സമർപ്പി 
ക്കേണ്ടതാണ്. അല്ലാത്തവരെ ലേലം/ ദർഘാസിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 


3 . ലേല ദർഘാസിൽ പങ്കെടുക്കുന്ന ആൾ ലേലം/ ദർഘാസ് തുടങ്ങുന്നതിനുമുമ്പേ, ഓരോ കോമ്പൗണ്ടിനും 2000 രൂപ 

(രണ്ടായിരം രൂപ) വീതം നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുണ്ട്. ലേലം/ ദർഘാസ് നിബന്ധന താങ്കൾക്ക് സ്വീകാര്യ 
മാണെന്നതിന്റെ തെളിവിലേക്കായി ലേലം/ ദർഘാസ് വിജ്ഞാപനത്തിന്റെ ഒരു പകർപ്പിൽ ഒപ്പുവയ്ക്കേണ്ടതുമാണ്. 

ലേലത്തിൽ കൂട്ടി വിളിക്കേണ്ട ഏറ്റവും കുറഞ്ഞ നിരക്ക് 100 രൂപയാകുന്നു . 
4. ലേലം/ ദർഘാസ് നടത്തുന്നഉദ്യോഗസ്ഥന്ഏതൊരു ലേലാർത്ഥിയുടെയും നിരതദ്രവ്യം യാതൊരു കാരണവും കാണിക്കാതെ 
തന്നെ സ്വീകരിക്കുവാനോ നിരസിക്കുവാനോ ഉള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ 
തീരുമാനം അന്തിമമായിരിക്കുന്നതാണ്. 
ലേലം/ ദർഘാസ് ഉറപ്പിക്കപ്പെട്ടയാൾക്ക് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ രേഖാമൂലമുള്ളമുൻകൂർ അനുവാദമില്ലാതെ 
ലേല വസ്തുവിൻമേലുള്ള അവകാശം കൈമാറാൻ പാടില്ല . മേൽപ്പടി അനുവാദം യാതൊരു കാരണവും കാണിക്കാതെ 
നിഷേധിക്കുവാനുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർക്ക് ഉണ്ടായിരിക്കും. 
ലേലം/ ദർഘാസ് കൊണ്ടയാൾ ലേലസംഖ്യയുടെ1/ 5 ഭാഗമോ ലേലസംഖ്യയുടെ1/5 ഭാഗം ഒരു ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 
ഒരു ലക്ഷം ലേലദിവസവും ബാക്കി സംഖ്യ 7 ദിവസത്തിനുള്ളിലും അടയ്ക്കേണ്ടതാണ്. ലേലത്തിനു മുമ്പായി കെട്ടിവെച്ചി 
ട്ടുള്ള നിരതദ്രവ്യം ടി തുകയുടെ ഭാഗമായി ഉൾപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ അഞ്ചിൽ ഒരു ഭാഗം വരുന്ന സംഖ്യ 
ഒടുക്കാതിരുന്നാൽ ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും ലേലം കൊണ്ട് ബീറ്റുകൾ ടിയാന്റെ നഷ്ടോത്തര 
വാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതുമാണ്. 


246 


KERALA GAZETTE 


[PART III 


7. ലേലം ഉറപ്പിച്ചതായി അറിയിച്ചുകൊണ്ടുള്ള ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെഉത്തരവ് അയയ്ക്കുന്നതീയതി മുതൽ 

15 ദിവസങ്ങൾക്കുള്ളിൽ ലേലം കൊണ്ടയാൾ ബാക്കി തുകയും ഓരോ ബീറ്റിനും ചുരുങ്ങിയത് 500 രൂപ എന്ന നിരക്കിൽ 
മൊത്തം ലേല സംഖ്യയും 10 ശതമാനം വരുന്ന തുക സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി അടയ്ക്കേണ്ടതും കോഴിക്കോട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുമായി 50 രൂപ മുഖവിലയുള്ളമുദ്രപ്പത്രത്തിൽ നിർദ്ദിഷ്ട രൂപത്തിലുള്ള കരാറിൽ ഒപ്പു 
വെയ്ക്കേണ്ടതുമാണ്. 
(1) മേൽ 7 -ാം ഖണ്ഡികയിലെ നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ചവരുത്തിയാൽ ഉറപ്പിക്കപ്പെട്ട ലേലം അസ്ഥിര 

പ്പെടുത്തുന്നതും നിരതദ്രവ്യവും മറ്റുമായി ലേലക്കാരൻ ഒടുക്കിയ തുക മുഴുവനും സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 
അയാളുടെ നഷ്ടോത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട ബീറ്റുകൾ പുനർലേലം നടത്തുന്നതുമാണ്. ഇങ്ങനെയുള്ള 
പുനർലേലത്തിൽ വീഴ്ചവരുത്തിയ ലേലക്കാരൻപങ്കെടുക്കുവാൻ പാടില്ലാത്തതാണ്. പുനർലേലത്തിൽ സർക്കാരിനുണ്ടാ 
കുന്ന എല്ലാവിധ നഷ്ടങ്ങളും മുൻലേലക്കാരനിൽനിന്നും നിലവിലുള്ള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരമുള്ള 
നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച്ഈടാക്കുന്നതായിരിക്കും. എന്നാൽ മേൽപ്പടി ലേലം/ദർഘാസിൽ 
സർക്കാരിന് ലാഭമാണ്ഉണ്ടാകുന്നതെങ്കിൽ ആയതിന്മുൻലേലക്കാരന് അവകാശംഉണ്ടായിരിക്കുന്നതല്ല. 


മേൽപ്പടി 7 -ാം ഖണ്ഡികയിൽ പറയുന്നതുപോലെ 15 ദിവസത്തിനുള്ളിൽ ലേലക്കാരന് ബാക്കി തുകയും ബന്ധപ്പെട്ട 
നികുതികളും ഒടുക്കാൻ കഴിയാതെവന്നാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് യുക്താനുസരണം 15 ദിവസത്തിൽ 
കഴിയാത്ത കാലത്തേക്ക്പണം ഒടുക്കുന്നതിനുള്ളഅവധി നീട്ടിക്കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വൈകി അടയ്ക്കുന്ന 
കാലത്തേക്ക് ദിവസത്തിന് ഒരു രൂപ വീതം പിഴയും ലേലസംഖ്യയുടെ 18 ശതമാനം പലിശയും ഒടുക്കേണ്ടതാണ്. 
ഇപ്രകാരം നീട്ടിക്കൊടുത്ത കാലയളവിലും വേലക്കാരൻ 1 -ാം ഖണ്ഡികയിലെ നിബന്ധനകൾ പാലിക്കുന്നില്ലെങ്കിൽ 
അയാളുടെ പേരിൽ ലേലം/ദർഘാസ് ഉറപ്പിച്ച ബീറ്റുകൾ 7 -ാം ഖണ്ഡികയിലെ (i) - ൽ പറഞ്ഞിട്ടുള്ള പ്രകാരം 

വീഴ്ചക്കാരന്റെനഷ്ടോത്തരവാദിത്വത്തിൽ ലേലം/ദർഘാസ് ചെയ്തു വിൽക്കുന്നതായിരിക്കും. 
(ii ) - ലേലം/ ദർഘാസ് കൊണ്ടയാൾ ഭൂമിയിൽനിന്നും അനുഭവങ്ങൾ ശേഖരിക്കുന്നതിന് താഴെ പറയുന്ന നിബന്ധനകൾ 

നിർബന്ധമായും പാലിക്കേണ്ടതാണ്. ടി നിബന്ധനകൾ പാലിക്കാത്തവരെ ലേല / ദർഘാസ്ഭൂമിയിൽ നിന്നും യാതൊരുവിധ 
അനുഭവങ്ങളും ശേഖരിക്കാൻ അനുവദിക്കുന്നതല്ല. 
(1) മേൽ ഖണ്ഡികയിൽ പറയുന്നതായതും സർക്കാരിലേക്ക് ചെയ്യേണ്ടതുമായ എല്ലാവിധ നീക്കിബാക്കികളും 

അടച്ച് തീർക്കുക. 
(2) നിർദ്ദിഷ്ട കരാറിൽ യഥാസമയം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർമുൻപാകെ ഒപ്പ് വയ്ക്കുക. 
(3) ലേലം/ ദർഘാസ് കൊണ്ട് ബീറ്റിന്റെ അതിരുകൾ കാണുകയും അറിയുകയും ചെയ്തിരിക്കുന്നു എന്നതിന് 

ബന്ധപ്പെട്ട ഫോറസ്റ്റ് റെയിഞ്ചാഫീസർക്ക് ഒരു സാക്ഷ്യപത്രം കൊടുക്കുക. 
8. കരാറിലെ പ്രധാന നിബന്ധനകൾ താഴെ പറയുന്നവയാണ്. ലേല ദർഘാസ് കൊണ്ടയാൾ ഇനിയങ്ങോട്ട് കരാറുകാരൻ 
എന്നായിരിക്കും പരാമർശിക്കപ്പെടുക. 
( എ ) 

കരാർ കാലാവധി 1- 7 - 2009 മുതൽഅല്ലെങ്കിൽ കരാർ ഒപ്പിടുന്ന തീയതി ഇതിൽ ഏതാണോ വൈകിവരുന്നത്അന്നു 

മുതൽ 30 - 6 - 2012 വരെയായിരിക്കും. 
( ബി ) ശരിക്കും വിളവായ ഫലങ്ങൾമാത്രമേ ശേഖരിക്കാൻ പാടുള്ളൂ. 
( സി ) ലേല / ദർഘാസ് ഭൂമിയിലെ ഏതെങ്കിലും ഫലവൃക്ഷങ്ങൾക്കോ ഭൂമിയിലെ മറ്റു മരങ്ങൾക്കോ കരാറുകാരനോ 

അയാളുടെ കാര്യസ്ഥനോഇവർ ഏർപ്പാടാക്കുന്ന തൊഴിലാളികളോഏതെങ്കിലും വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ 
വരുത്തിവച്ചാൽ ടി പ്രവർത്തിക്കും അതുമൂലമുണ്ടാകുന്ന സർക്കാർ നഷ്ടത്തിനും ഉത്തരവാദി കരാറുകാരൻ 

മാത്രമായിരിക്കും. ആയത് കരാറുകാരനിൽ നിന്നും യഥാവിധി ഈടാക്കുന്നതായിരിക്കും. 
( ഡി ) ലേല /ദർഘാസുകാരൻ ലേല /ദർഘാസ് ഭൂമിയിലെ ഫലവൃക്ഷങ്ങൾക്ക് മതിയായ വളപ്രയോഗവും പരിരക്ഷയും 

നൽകുകയും തനിക്കവകാശപ്പെട്ട അനുഭവങ്ങൾ ശേഖരിച്ചശേഷം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർക്ക് തിരിച്ചേൽപ്പി 

ക്കുകയുംചെയ്യേണ്ടതാണ്. 
( ഇ ) - (1) കരാറുകാരൻ തോപ്പിനുള്ളിൽ താഴെ പറയുന്ന ജോലികൾ സ്വന്തം ചെലവിൽ നടത്തേണ്ടതാണ്. 

ജൂലായിലോ ആഗസ്റ്റ്ആദ്യമോ തെങ്ങിന്റെമണ്ടവൃത്തിയാക്കേണ്ടതാണ്. 
(2) ലേല ദർഘാസ് ഭൂമിയിൽ ഇന്നുള്ളതും മേലിൽ ഉണ്ടാകാൻ പോകുന്നതുമായ വേലികളുടെ അറ്റകുറ്റപ്പണികൾ 
നടത്തേണ്ടതാണ്. 


( എഫ്) മേൽ ( ഇ ) - ൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുന്നതിന്മുൻപായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് റെയിഞ്ചാഫീസറെ 

വിവരം അറിയിക്കേണ്ടതാണ്. 


( ജി ) 


(എച്ച്) 


കരാറുകാരൻ അതാത് ദിവസങ്ങളിൽ ശേഖരിക്കുന്ന അനുഭവങ്ങളുടെ കണക്കുകൾ ശരിയായി സൂക്ഷിക്കുകയും 
മാസാവസാനം ആയത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നിർദ്ദേശിക്കുന്ന ഫോറത്തിൽ ബന്ധപ്പെട്ട ഫോറസ്റ്റ് 
റെയിഞ്ചാഫീസർക്ക് സമർപ്പിക്കേണ്ടതുമാണ്. 
ലേല ദർഘാസ് ഭൂമിയിൽ നിന്നും അനധികൃതമായി തെങ്ങ് ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ മുറിച്ചു നീക്കം 
ചെയ്യപ്പെടുകയോ അനുഭവങ്ങൾ നീക്കം ചെയ്യപ്പെടുകയോചെയ്താൽ ആയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കരാറുകാര 
നായിരിക്കും. ടി പ്രവർത്തി കരാർ ദുർബലപ്പെടുത്താനും ഒടുക്കിയ മുഴുവൻ തുകയും കണ്ടുകെട്ടാനും 
ശേഖരിച്ച് നീക്കം ചെയ്യാതെ വച്ചിരിക്കുന്നഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനും ഇടയാക്കുന്നതാണ്. 


9th JUNE 2009 ] 


FOREST DEPARTMENT 


247 


( ഐ ) കരാറുകാരൻ തെങ്ങുകൾ ചെത്താനോ അവയ്ക്ക് നാശം വരുത്താനോ വീഴ്ത്താനോ പാടില്ലാത്തതാകുന്നു . 

തെങ്ങോലകൾ ഉണങ്ങി വീഴുമ്പോൾ മാത്രമേ ശേഖരിക്കാൻ പാടുള്ളു. അല്ലാതെ വെട്ടി എടുത്ത് ശേഖരിക്കാൻ 
പാടില്ല . ഉണങ്ങി വീഴുന്ന ഓലയും തേങ്ങയും ഉടൻ ശേഖരിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. ആയത് നഷ്ടപ്പെട്ടു 

പോയാൽഉത്തരവാദി കരാറുകാരൻ മാത്രമായിരിക്കും. 
( ജെ ) ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ യുക്തമായ നിർദ്ദേശപ്രകാരം വകുപ്പ്ഉദ്യോഗസ്ഥന്മാർ കായ്പ് നിലച്ചതും 

പീറ്റയായ തെങ്ങുകളോ തെങ്ങിൻ തൈകൾക്ക്ഭീഷണിയായ വിധത്തിൽ നിൽക്കുന്നതുമായ തെങ്ങ്ഉൾപ്പെടെയുള്ള 
ഫലവൃഷങ്ങൾ കായ്ഫലമുള്ളതെങ്കിലും മുറിച്ചുനീക്കിയാൽ കരാറുകാരന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ 

അർഹതയുണ്ടായിരിക്കുകയില്ല . 
( കെ ) ലേല / ദർഘാസ് ഭൂമിയിലെ തെങ്ങ്ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾക്ക് നാശമുണ്ടാകുകയാണെങ്കിൽ ആയത് 

കരാറുകാരൻ യഥാസമയം ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസറെ വിവരം അറിയിക്കേണ്ടതാണ്. 


(എൽ) ഫലവൃക്ഷങ്ങളിൽ കായ്ഫലം കുറഞ്ഞാലോ മറ്റുവിധത്തിൽ നഷ്ടങ്ങളുണ്ടായാലോ കരാറുകാരൻ സർക്കാ 

രിലേക്ക് ഒടുക്കാനുള്ള തുകയിൽ യാതൊരിളവും അനുവദിക്കുന്നില്ല . 
9. കരാറുകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതുമായ നിബന്ധനകളോ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകളോ ലംഘിക്കുകയാണെങ്കിൽ 
- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കരാർ അവസാനിപ്പിക്കുന്നതും കരാറുകാരന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക 
കണ്ടുകെട്ടുന്നതും അവകാശം കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ മറുലേലം ചെയ്യുകയോ ഡിപ്പാർട്ട്മെന്റ് തന്നെ 
നേരിട്ട് അനുഭവങ്ങൾ എടുക്കുകയോ ചെയ്യുന്നതായിരിക്കും. ഏതു വിധത്തിലായാലും ഈ കാര്യത്തിൽ സർക്കാരിന് 
ഉണ്ടാവാൻ ഇടയുള്ള എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. ആയത് കരാറുകാരൻ 
സർക്കാരിലേക്ക് ഒടുക്കേണ്ടതുമാണ്. എന്നാൽ പുനർലേലത്തിൽ സർക്കാരിന് ലാഭം ഉണ്ടാകുകയാണെങ്കിൽ ആയതിന് 

കരാറുകാരന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 
10 . വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ വിജയിയായ ലേലക്കാരൻ ഏർപ്പെടുന്ന കരാറിന്റെ അവിഭാജ്യഘടകമായിരിക്കും. 
11 . ലേല ദർഘാസ് നടന്നു കഴിഞ്ഞതിനുശേഷംഅതേക്കുറിച്ച് യാതൊരുവിധ പരാതികളോകൂടുതൽ വില തരാമെന്ന്കാണിച്ചുള്ള 

അപേക്ഷകളോ ( പോസ്റ്റ് ഓഫറുകൾ) സ്വീകരിക്കുന്നതല്ല . 
12. കരാറുകാരൻ കരാർ കാലാവധി കഴിഞ്ഞ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ച് കിട്ടാൻ അപേക്ഷിക്കുമ്പോൾ ബന്ധപ്പെട്ടവരിൽ 

നിന്നും ലഭിച്ച ആദായനികുതി, വിൽപ്പന നികുതി, കാർഷികാദായ നികുതിഎന്നിവയുടെ ക്ളിയറൻസ് സർട്ടിഫിക്കറ്റുകൾ 

ഹാജരാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്തുക മടക്കി കിട്ടുകയുള്ളു. 
13. മറ്റു നിബന്ധനകൾ ആവശ്യമായി വരുന്നപക്ഷം ആയത് ലേല ദർഘാസിന് തൊട്ടുമുൻപായി ലേലക്കാരെ അറിയിക്കുന്ന 
തായിരിക്കും. ലേല ദർഘാസ് സമയങ്ങളിൽ ലേല നിബന്ധനകളിൽ യുക്തമായ മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശം 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് ഉണ്ടായിരിക്കും. 
14 . കരാറുകാരൻ വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ചുരുങ്ങിയത് മൂന്ന് ദിവസംമുമ്പെങ്കിലും രേഖാമൂലം ഫോറസ്റ്റ് റെയിഞ്ച് 
ഓഫീസറെ ടി വിവരം അറിയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഫോറസ്റ്റ് റെയിഞ്ചാഫീസർക്കോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ വിഭവ ശേഖരണത്തിന് മേൽനോട്ടം വഹിക്കാൻ കഴിയുകയുള്ളു. ബന്ധപ്പെട്ടവരുടെ 

മേൽനോട്ടത്തിൽ മാത്രമേ വിഭവങ്ങൾ ശേഖരിക്കാൻ പാടുള്ളു. 
15. തോട്ടങ്ങളിൽ നിൽക്കുന്ന പടുവൃക്ഷങ്ങളിൽ ഏതെങ്കിലും സർക്കാർ ആവശ്യത്തിന് മുറിച്ചുമാറ്റുന്നതിനുള്ള അധികാരം 

ഡിപ്പാർട്ടുമെന്റിന് ഉണ്ടായിരിക്കും. ആയതുകൊണ്ട് കരാറുകാരനുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കരാറുകാരന് നഷ്ടപരിഹാരം 
ആവശ്യപ്പെടാവുന്നതല്ല. 

( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
കോഴിക്കോട്. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


